Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL /TV ( N )/634/ 2012 -14 


1 


. 
കേരള 
ഫ 
GOVERN 


ാർ 


-- 


രള സർ 
NMENT OF 


OF KERAL 


- 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 25 
25th February 2014 

- 1189 കുംഭം 13 
13th Kumbham 1189 
1935 ഫാൽഗുനം 6 
6th Phalguna 1935 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Health Services Department 

ദർഘാസ് പരസ്യം 


(1) 
നമ്പർ എ5/ 172 / 2014. 

2014 ജനുവരി 20 . 
- കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് 2014 ഏപ്രിൽ 1 
മുതൽ തുടങ്ങി 2015 മാർച്ച് 31 വരെ ആവശ്യമായിവരുന്ന 

ഫോമുകളും രജിസ്റ്ററുകളും നൽകുന്നതിന് താൽപര്യമുള്ള 
വ്യക്തികളിൽ നിന്നും/ സ്ഥാപനങ്ങളിൽ നിന്നും പ്രത്യേകം 
സീലുവച്ച ടെണ്ടറുകൾ ക്ഷണിക്കുന്നു . ടെണ്ടറുകൾ 3- 3-2014 -ാം 
തീയതി പകൽ 11 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ 
ദി വസം 11.30 - ന് ടെണ്ടർ നൽകിയ വ്യക്തികളുടെയോ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 28- 1-2014 മുതൽ ആരംഭിക്കു 
ന്നതും 1- 3 -2014, 3 മണിക്ക് അവസാനിക്കുന്നതുമായിരിക്കും. 

ദർഘാസ് ഫോറത്തിന്റെ വില യായ 1, 400 - 0 
നിയമാനുസൃത വിൽപ്പന നികുതിയും പകർപ്പിന് 700 + 
വാറ്റും യഥാക്രമം 0210 / 80 / 800/ 88 / 0040 / 102 / 99 എന്ന അക്കൗണ്ട് 
ഹൈഡിലും അടച്ച ചെലാൻ രസീതും ഹാജരാക്കുന്നവർക്ക് 
മാത്രമേ ദർഘാസ് ഫോറം നൽകുകയുള്ളൂ. 


24 


KERALA GAZETTE 


[PART III 


1 No. 


21 
22 


1000 Nos . 


24 


ഈ സ്ഥാപനത്തിൽ നിന്നും നൽകിയ ടെണ്ടർ ഫോറം 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

ദർ ഘാസിനോ ടൊപ്പം 100 - ന്റെ മുദ്രപത ത്തിൽ 
എഗ്രിമെന്റും നിയമാനുസൃതമായ സെക്യൂരിറ്റി തുകയുടെ 
ഡിമാന്റ് ഡ്രാഫ്റ്റം സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ ഫോറം വ്യക്തമായി പൂരിപ്പിച്ച് വെട്ടിത്തിരുത്തലു 
കൾ ഇല്ലാതെ ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറ ത്തിന്റെ നില വിലുള്ള വിലയിലും 
വിൽപ്പന നികു തി യിലും മാറ്റം വന്നാൽ ദർഘാസ് 
ഫോറ വില യായി അടച്ച തുകയുടെ ബാക്കി തുക അടച്ച് 
ചെലാൻ രസീത് ഹാജരാക്കേണ്ടതാണ്. 


Registers Large 
Registers (Small ) 
TMT form 
Echo form 
Diabetic clinic Booklet 
Food Pass 
Operation Register 
Donor form 
Blood bank requistion 
Blood Bank reaction form 
ITEM 


5000 
1 Book 


27 


1000 


1000 


1000 


2014 - 15 വർഷത്തേക്ക് വേണ്ടി വരുന്ന ഫോമുകളുടെയും 
രജിസ്റ്ററുകളുടെയും വിശദ വിവരം ഇതോടൊപ്പം ഉള്ളടക്കം 
6QMIŞznš. 

201970er 7,00,000. 


1000 


1000 


No. 


Quantity 


List of Printing Items to 
District Hospital, Kollam 
for the Year 2014 - 15 

(2 ) 


31 
32 
33 
34 
35 
36 
37 
38 


(1 ) 


1000 
1000 
1000 
1000 
1000 
1 Book 


39 


1 
2 
3 
4 
5 
6 
7 
8 
9 
10 
11 


40 
41 
42 


Blood donation certificate 
Donor card 
Blood bag labels 
A Yellow 
B Red 
AB White 
O Blue 
Receipts book 100 pages (with original 

and duplicate) white paper 
Visiting pass worth 2 (white paper) 

200 pages coupon book 
IP Card 
Receipt book (Waste management) 
Pay ward visiting coupon worth 

10 (With duplicate) 9200 pages 
Daily Collection book 
CT Ccan Report form 
CT Scan Request form 
U . S. Scan Report form 
U . S . Scan Request form 
Requistition for laboratory examinations 
Clinical Laboratory Report 
H . M . C . Cash Book 
0 . T. Consent form 
RDC lab request form 
RDC lab report form 
Blood Group form 
Request for blood transfusion 
Pay Ward Booking Application form 


1000 


Inpatient Case sheets (booklet) 

1 Book 
Bond book 1/2 pages size 
Disability Certificate form 

5000 
Disability certificate application form 5000 
Referral Slip 

3000 
Bond book 400 pages 

1 Book 
Bond book 300 pages 
Bond book 200 pages 
Numbered OP ticket (white ) 
Number less OP ticket (white) 

1 Book 
Numbered Police intimation Report 

(Book Original and Duplicate) 
Accident report cum wound 

Certificate book 
Discharge certificate for police case 

(Book numbered Original and Duplicate ) » 
Vital Sign Chart 

2000 
Nurses Record (Additional) 

1000 
Doctors Order 

1000 
Printed OP Register 

1 Book 
Printed IP Register 
Laboratory Request form 

1000 Nos. 
Laboratory Report form 


1000 


43 
44 
45 
46 
47 
48 
49 


1000 


12 


1000 


1000 


13 


1000 


1 Book 


1000 


1000 
1000 


53 


14 
15 
16 
17 
18 
19 
20 


1000 
1000 
1000 


56 


ഈ സ്ഥാപനത്തിൽ നിന്നും നൽകിയ ടെണ്ടർ ഫോറം 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

ദർ ഘാസിനോ ടൊപ്പം 100 - ന്റെ മുദ്രപത ത്തിൽ 
എഗ്രിമെന്റും നിയമാനുസൃതമായ സെക്യൂരിറ്റി തുകയുടെ 
ഡിമാന്റ് ഡാം സമർപ്പിക്കേണ്ടതാണ്. 

- ടെണ്ടർ ഫോറം വ്യക്തമായി പൂരിപ്പിച്ച് വെട്ടിത്തിരുത്ത 
ലുകൾ ഇല്ലാതെ ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ നില വിലുള്ള വിലയിലും 
വിൽപ്പന നികുതിയിലും മാറ്റം വന്നാൽ ദർഘാസ് ഫോറ 
വിലയായി അടച്ച തുകയുടെ ബാക്കി തുക അടച്ച് ചെലാൻ 
രസീത് ഹാജരാക്കേണ്ടതാണ്. 

- 2014 - 15 വർഷത്തേക്ക് വേണ്ടി വരുന്ന ചുവപ്പ് കവർ 600 
കിലോഗ്രാം, വെള്ള കവർ 350 കിലോ ഗ്രാം , മഞ്ഞ കവർ 350 
കിലോഗ്രാം വീതമാണ്. 


നമ്പർ എ5/ 169 / 2014. 

2014 ജനുവരി 25 . 
- കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് 2014 ഏപ്രിൽ 1 
മുതൽ 2015 മാർച്ച് മാസം 31 വരെ ആവശ്യമായിവരുന്ന 
മെഡിക്കൽ ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവ 
നൽകു ന്ന തിന് താൽ പ ര്യമുള്ള വ്യക്തി ക ളിൽ നിന്നും 
സ്ഥാപനങ്ങളിൽ നിന്നും പ്രത്യേകം സീലുവച്ച ടെണ്ടറുകൾ 
ക്ഷണിക്കുന്നു . ടെണ്ടറുകൾ 25- 2 -2014 -ാം തീയതി രാവിലെ 
10 . 30 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 11 - ന് 
ടെണ്ടർ നൽകിയ വ്യക്തികളുടെയോ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വിൽപ്പന 25 - 1 - 2014 മുതൽ ആരംഭിക്കുന്നതും 24 - 2 - 2014 , 
3 മണിക്ക് അവസാനിക്കുന്നതുമായിരിക്കും. 

- ദർഘാസ് ഫോറ ത്തിന്റെ വില യാ യ - 5 0 0 - 0 
നിയമാനുസൃത വിൽപ്പന നികുതിയും പകർപ്പിന് 300 
വിൽപ്പന നികുതിയും യഥാക്രമം 0210 / 80/ 800/ 88/ 0040 / 102 / 99 
എന്ന അക്കൗണ്ട് ഹൈഡിലും അടച്ച് ചെലാൻ രസീതും 
ഹാജ രാ ക്കു ന്ന വർക്ക് മാത്രമേ ദർഘാസ് ഫോറം 
നൽകുകയുള്ളൂ. 

ഈ സ്ഥാപനത്തിൽ നിന്നും നൽകിയ ടെണ്ടർ ഫോറം 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

- ദർഘാസിനോ ടൊപ്പം 100 - ന്റെ മുദ്ര പ ത ത്തിൽ 
എഗ്രിമെന്റും നിയമാനുസൃതമായ സെക്യൂരിറ്റി തുകയുടെ 
ഡിമാന്റ് ഡാം സമർപ്പിക്കേണ്ടതാണ്. 
-- ടെണ്ടർ ഫോറം വ്യക്തമായി പൂരിപ്പിച്ച് വെട്ടിത്തിരുത്ത 
ലുകൾ ഇല്ലാതെ ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ നില വിലുള്ള വിലയിലും 
വിൽപ്പന നികുതിയിലും മാറ്റം വന്നാൽ ദർഘാസ് ഫോറ 
വിലയായി അടച്ച തുകയുടെ ബാക്കി തുക അടച്ച് ചെലാൻ 
രസീത് ഹാജരാക്കേണ്ടതാണ്. 


| 2014 - 15 വർഷത്തേക്ക് വേണ്ടി വരുന്ന നൈടസ് 
ഓക്സൈഡ്, മെഡിക്കൽ ഓക്സിജൻ ഏകദേശം 2000 എണ്ണം 
വീതമാണ്. 


നമ്പർ എ5/ 226 / 2014. 

2014 ജനുവരി 28 . 
കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് 2014 ഏപ്രിൽ 1 
മുതൽ 2015 മാർച്ച് മാസം 31 വരെ ആവശ്യമായി വരുന്ന 
മെഡിസിൻ കവറുകളും, എക്സറേ ഫിലിം കവറുകളും 
നൽകു ന്ന തിന് താൽ പ ര്യ മുള്ള വ്യക്തി ക ളിൽ നിന്നും 
സ്ഥാപനങ്ങളിൽ നിന്നും പ്രത്യേകം സീലു വച്ച ടെണ്ടറുകൾ 
ക്ഷണിക്കുന്നു . ടെണ്ടറുകൾ 28 - 2 - 2014 -ാം തീയതി പകൽ 
11 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 11.30 - ന് ടെണ്ടർ 
നൽകിയ വ്യക്തികളുടെയോ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
28 - 1 - 2 014 മുതൽ ആരം ഭി ക്കു ന്ന തും 27 - 2 - 2014 , 
3 മണിക്ക് അവസാനിക്കുന്നതുമായിരിക്കും. 

ദർ ഘാസ് ഫോറ ത്തിന്റെ വില യാ യ 4 0 0 - 0 
നിയമാനുസൃത വിൽപ്പന നികുതിയും പകർപ്പിന് 200 - 
വിൽപ്പന നികുതിയും യഥാക്രമം 0210/ 80/ 800/ 88 / 0040 / 102 / 99 
എന്ന അക്കൗണ്ട് ഹൈഡിലും അടച്ച് ചെലാൻ രസീതും 
ഹാജ രാ ക്കു ന്ന വർക്ക് മാത്രമേ ദർഘാസ് ഫോറം 
നൽകുകയുള്ളൂ. 

- ഈ സ്ഥാപനത്തിൽ നിന്നും നൽകിയ ടെണ്ടർ ഫോറം 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

- ദർഘാസിനോ ടൊപ്പം 100 - ന്റെ മുദ്രപത ത്തിൽ 
എഗ്രിമെന്റും നിയമാനുസൃതമായ സെക്യൂരിറ്റി തുകയുടെ 
ഡിമാന്റ് ഡാം സമർപ്പിക്കേണ്ടതാണ്. 

- ടെണ്ടർ ഫോറം വ്യക്തമായി പൂരിപ്പിച്ച് വെട്ടിത്തിരു 
ത്തലുകൾ ഇല്ലാതെ ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറ ത്തിന്റെ നില വിലുള്ള വിലയിലും 
വിൽപ്പന നികുതിയിലും മാറ്റം വന്നാൽ ദർഘാസ് ഫോറ 
വിലയായി അടച്ച തുകയുടെ ബാക്കി തുക അടച്ച് ചെലാൻ 
രസീത് ഹാജരാക്കേണ്ടതാണ്. 

- 2014 - 15 വർഷത്തേക്ക് വേണ്ടി വരുന്ന മെഡിസിൻ 
കവറുകളുടെയും എക്സറേ ഫിലിം കവറുകളുടെയും വിശദ 
വിവരം ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. 

മതിപ്പുവില - 2,00,000. 


നമ്പർ എ5/ 170 / 2014 . 


2014 ജനുവരി 25. 


- കൊല്ലം ജില്ലാ ആശു പ്രതിയിലേക്ക് 2014 ഏപ്രിൽ 1 
മുതൽ 2015 മാർച്ച് മാസം 31 വരെ മാലിന്യം നീക്കം ചെയ്യുന്ന 
തിനാവശ്യമായി വരുന്ന കവർ (വെള്ള, മഞ്ഞ, ചുവപ്പ്) നൽകു 
ന്ന തിന് താൽ പ ര്യ മുള്ള വ്യക്തി ക ളിൽ നിന്നും 
സ്ഥാപനങ്ങളിൽ നിന്നും പ്രത്യേകം സീലുവച്ച ടെണ്ടറുകൾ 
ക്ഷണിക്കുന്നു . ടെണ്ടറുകൾ 25 - 2 - 2014 -ാം തീയതി പകൽ 
11 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 12 - ന് ടെണ്ടർ 
നൽകിയ വ്യക്തികളുടെയോ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
25 - 1 - 2014 മുതൽ ആരം ഭി ക്കു ന്നതും 24 - 2 - 2014 , 
3 മണിക്ക് അവസാനിക്കുന്നതുമായിരിക്കും. 

ദർഘാസ് ഫോറ ത്തിന്റെ വില യാ യ - 4 0 0 - 0 
നിയമാനുസൃത വിൽപ്പന നികുതിയും പകർപ്പിന് 200 
വിൽപ്പന നികുതിയും യഥാക്രമം 0210 / 80/ 800 / 88 / 0040 / 102 / 99 
എന്ന അക്കൗണ്ട് ഹൈഡിലും അടച്ച ചെലാൻ രസീതും 
ഹാജ രാ ക്കു ന്ന വർക്ക് മാത്രമേ ദർഘാസ് ഫോറം 
നൽകുകയുള്ളൂ. 


26 


KERALA GAZETTE 


[PART III 


സാധനങ്ങളുടെ വിശദ വിവരം 


1. മെഡിസിൻ കവർ 


No. A1- 41 ( 3 )/ 2014. 

27th January 2014. 
Sealed tenders are invited in cover superscribing 
“ Tender No. 01/2013- 14 ” for the purchase of the following 
equipments worth 1, 04 ,750 (approximately ) to District 
T. B . Centre , Thrissur. 


തവിട്ട് നിറത്തിലുള്ള പേപ്പർ 
നീളം 4 " x വീതി 2 " ആവശ്യത്തിനനുസരിച്ച് 
നീളം 5 " x വീതി 3 /2 " ആവശ്യത്തിനനുസരിച്ച് 


1. Lap top 


2. എക്സറേ ഫിലിം കവർ 

15 / 2" x 12 /2 " ആവശ്യത്തിനനുസരിച്ച് 
12 /2 " x 10 /2 " ആവശ്യത്തിനനുസരിച്ച് 
102 " x 8. 2 " ആവശ്യത്തിനനുസരിച്ച് 


കവറിന്റെ പുറത്ത് താഴെ പറയുന്ന വിവരങ്ങൾ പ്രിന്റ് 
ചെയ്യണം. 


2 . Projector, Net Setter with Sim Card , Mike set with 

Amplifier and Accessories 
3. Air Conditioners 
Cost of tender form : 

Original — 400 + S. T. 

Duplicate — 200 + S . T. 
- Date of sale of tender form - 5-2 -2014 to 6-3- 2014 
at 3 p . m . 

Last date and time of receipt of tender — 7 -3 - 2014 at 
11 a. m . 

Date and time for opening of tender - 7- 3 - 2014 at 
12 Noon . 


| 1. 


A . A . Rahim Memorial District Hospital Kollam 


2. 


Name of Patient.................IP / OP No.. 


3. 


Sex .... 


. 


. 


. 


. 


. 


. 


. 


. 


Name of Doctor ... 


5. 


Part . 


District T . B . Centre , 
Thrissur. 


( Sd.) 
District T. B . Officer. 


6 . 


Date of Issue . 


. . . . . • • • • • 


ജില്ലാ ആശുപത്രി, 
കൊല്ലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ദർഘാസ് പരസ്യം 


നമ്പർ എ1- 41(3)/2014. 

2014 ജനുവരി 27. 
തൃശ്ശൂർ ജില്ലാ ടി . ബി . സെന്ററിലേക്ക്ഉദ്ദേശം 1, 04,750 
വില വരുന്ന താഴെ പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 
“ ദർഘാസ് നമ്പർ 01/ 2013 - 14 എന്ന തലക്കെട്ടോടുകൂടിയ 
സീൽ വെച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇന വിവരം 


- ലാപ്ടോപ്പ് 
പാജ ക്ടർ , നെറ്റ് സൈറ്റർ വിത്ത് സിം കാർഡ് 
മൈക്ക് സൈറ്റ് വിത്ത് ആംപ്ലി ഫ യർ ആന്റ് 
അസസ്സറീസ് 
3. എയർ കണ്ടീഷണർ 


ദർഘാസ് ഫോറത്തിന്റെ വില : 


അസ്സൽ - 400 + വിൽപ്പന നികുതി. 

പകർപ്പ് - 200 + വിൽപ്പന നികുതി. 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ തീയതിയും സമയവും 
5 - 2 - 2014 മുതൽ 6 - 3 - 2014, 3 മണി വരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
7 - 3 - 2014, 11 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 7 - 3 - 2014, 
12 മണി. 


